O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 11 
Tuesday , 11th January 2022 


1197 ധനു 27 


1943 പൗഷം 21 


27th Dhanu 1197 


21st Polisha 1943 


വാല്യം 11 


നമ്പർ 


2 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1542 


KERALA GAZETTE 


Part III 


Ernakulam District 


Moovattupuzha Taluk 


NOTICE 


നമ്പർ : ബി5-13289 / 2021 


04-01-2022 


19 


മൂവാറ്റുപുഴ താലൂക്കിൽ പിറവം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റെജി കെ.കെ പ്ലാന്നാൽ വീട് , പിറവം 
കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പിറവം വില്ലേജിൽ പരേതൻറെ ഭാര്യ തങ്കമ്മ ഇ . കെ , പ്ലാന്നാൽ വീട് , പിറവം കര , ബോധിപ്പിച്ച അപേക്ഷ പിറവം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കമ്മ ഇ.കെ 


ഭാര്യ 


60 


2 


അർച്ചന റെജി 


മകൾ 


24 


3 


| അർജുൻ റെജി 


മകൻ 


20 


4 


രാജമമ്മ 


| മാതാവ് 


77 


നമ്പർ : B5-13573 / 2021 


05-01-2022 


മൂവാറ്റുപുഴ താലൂക്കിൽ മുളവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . സുകുമാരൻ നായർ കോഴിക്കോട്ട് 
വീട്ടിൽ , തൃക്കളത്തൂർ കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മുളവൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ കെ.എൻ.നളിനി , കോഴിക്കോട്ട് വീട്ടിൽ , തൃക്കളത്തൂർ കര , 
ബോധിപ്പിച്ച അപേക്ഷ മുളവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-02-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


68 


2 


നളിനി കെ.എൻ 
ഹരികുമാർ കെ.എസ് 
ജയകുമാർ കെ.എസ് 


മകൻ 


45 


3 


മകൻ 


40 


4 


മായ കെ.എസ് 


| മകൾ 


38 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1543 


Revenue Department 


11th January 2022 


Muvattupuzha Taluk 


തിരുത്തൽ പരസ്യം 


( 1 ) 


നമ്പർ ബി5-7834 / 2021 . 


2021 ഡിസംബർ 2 , 


19-10-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 41 - ൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് 8499 - ൽ ബി5-7834 ; 2021 നമ്പരായി പ്രസിദ്ധീകരിച്ച പരസ്യത്തിൽ അവകാശികളിൽ 
" ക്രമനമ്പർ 2 ഓമന ചാക്കോ മരണപ്പെട്ട മകൻ റ്റി . എം . ചാക്കോയുടെ മകൾ 63 വയസ്സ് ' എന്നതിന് പകരം 
" കമനമ്പർ 2 ഓമന ചാക്കോ മരണപ്പെട്ട മകൻ റ്റി . എം . ചാക്കോയുടെ ഭാര്യ 63 വയസ്സ് ' എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


( 2 ) 


നമ്പർ ബി5-7960 2021 . 


2021 ഡിസംബർ 8 . 


21-9-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 37 - ൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ 7711 -ാം പേജിൽ കമനമ്പർ ( 1 ) ആയി പ്രസിദ്ധീകരിച്ച് പരസ്യത്തിൽ ഫയൽ നമ്പർ 
" ബി5-7860 2021 ' എന്നുള്ളത് " ബി5-7960 2021 ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( 3 ) 


No. B5-85022021 . 


2nd December 2021 . 


In the Notice published in the Kerala Gazette No. 41 dated 19-10-2021 ( Vol . X , Part III 
Commissionerate of Land Revenue ) in page No. 8500 as file No. B5-8502 / 2021 house name may be 
read as " Erniakulathil House ' instead of " Ermiakulanthil House ' . 


Taluk Office , 
Muvattupuzha . 


( Sd . ) 
Tahsildar 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


OS 


1544 


KERALA GAZETTE 


Part III 


Ernakulam District 


Moovattupuzha Taluk 


NOTICE 


നമ്പർ : B5-12652 / 2021 


29-12-2021 


അ 


അനന്തരാവകാശ 


അപേക്ഷയ 


മൂവാറ്റുപുഴ താലൂക്കിൽ പിറവം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശിവദാസൻ കെ എൻ കരിഞ്ഞായ്ക്കൽ വീട് 
പിറവം കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പിറവം വില്ലേജിൽ 

പിറവം വില്ലേജിൽ പരേതൻറെ ഭാര്യ ജയമോൾ വി , കരിഞ്ഞായ്ക്കൽ വീട് പിറവം കര , ബോധിപ്പിച്ച 
പിറവം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 23-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജയമോൾ വി 


ഭാര്യ 


49 


2 


കൃഷ് ണ കെ ശിവദാസ് 


| മകൾ 


23 


3 


ലക്ഷ് മി കെ ശിവദാസ് 


മകൾ 


19 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1545 


Revenue Department 


11th January 2022 


Ernakulam District 


Moovattupuzha Taluk 


NOTICE 


No : B5-12166 / 2021 


07-12-2021 


> 


Notice is hereby given to all to whom it may be concern that Joseph P K Kolliyil Puthenpurayil House Kizhakombu Kara 
, Koothattukulam Village , Moovattupuzha Taluk of Ernakulam District has filed an application for a legal heirship certificate 
to produce for Various Purposes in respect of the legal heirs of his wife late Lilly Mathew Kolliyil Puthenpurayil House 
Kizhakombu Kara who expired on 08-06-2021 and that it has been reported to this office that the persons named in the 
scheduled below are the legal heirs of the said late Lilly Mathew . that it is proposed to issue a legal heirship certificate 
according to this to the applicant . Hence , it is proposed to issue a legal heir ship certificate accordingly in favour of 
the above said members for receiving the claims . objections , if any against the issue of the said legal heirship certificate 
should be filed in person before the Tahasildar , Moovattupuzha within 30 days from the date of publication of this notice in 
the Kerala Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Joseph PK 


Husband 


57 


2 


Joslin Mary Joseph 


Daughter 


26 


No : B5-12243 / 2021 


07-12-2021 


Notice is hereby given to all to whom it may be concern that Gigi Joseph Veliyannoorkaran House Perumattom Kara , 
Velloorkunnam Village , Moovattupuzha Taluk of Ernakulam District has filed an application for a legal heirship certificate to 
produce for Various Purposes in respect of the legal heirs of his wife late Mini Veliyannoorkaran House Perumattom Kara 
who expired on 05-05-2019 and that it has been reported to this office that the persons named in the scheduled below are 
the legal heirs of the said late Mini . that it is proposed to issue a legal heirship certificate according to this to the applicant 

Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above said members for 
receiving the claims . objections , if any against the issue of the said legal heirship certificate should be filed in person before 
the Tahasildar , Moovattupuzha within 30 days from the date of publication of this notice in the Kerala Government 
Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Husband 


53 


Gigi Joseph 
Tejas G Veliyannoor 


2 


Son 


27 


3 


Theres G Veliyannoor 


Daughter 


23 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1546 


KERALA GAZETTE 


Part III 


No : B5-12242 / 2021 


07-12-2021 


Notice is hereby given to all to whom it may be concern that Lakshmi S Puthusseril House Vengalloor PO has filed a 
n n application for a legal heirship certificate to produce for various purposes in respect of the legal heirs of her mother 
late Beena Sankar Kandachavadiyil House Ramangalam Kara Marady Village who expired on 05-08-2021 and that it has 
been reported to this office that the persons named in the scheduled below are the legal heirs of the said late Beena 
Sankar . that it is proposed to issue a legal heirship certificate according to this to the applicant . Hence , it is proposed 
to issue a legal heir ship certificate accordingly in favour of the above said members for receiving the claims . objections , if 
any against the issue of the said legal heirship certificate should be filed in person before the Tahasildar , Moovattupuzha 
within 30 days from the date of publication of this notice in the Kerala Government Gazette . Belated applications and those 
sent by post will not be considered . 


SCHEDULE 


Sl.No 


Name of the Legal Heirs 


Age 


1 


Lakshmi S 


Relationship with the Deceased 
Daughter 
Daughter 


44 


2 


Parvathi S 


42 


No : B5-11982 / 2021 


07-12-2021 


Notice is hereby given to all to whom it may be concern that Rekha Chandran Panthalloor House Avoli Kara , 
Muvattupuzha Village , Moovattupuzha Taluk of Ernakulam District has filed an application for a legal heirship certificate to 
produce for various purposes in respect of the legal heirs of her husband late Chandrasekharan Nair P R Panthalloor 
House Avoli Kara who expired on 14-03-2020 and that it has been reported to this office that the persons named in the 
scheduled below are the legal heirs of the said late Chandrasekharan Nair P R. that it is proposed to issue a legal heirship 
certificate according to this to the applicant . Hence , it is proposed to issue a legal heir ship certificate accordingly in 
favour of the above said members for receiving the claims . objections , if any against the issue of the said legal heirship 
certificate should be filed in person before the Tahasildar , Moovattupuzha within 30 days from the date of publication of 
this notice in the Kerala Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Rekha Chandran 


Wife 


55 


2 


Ananthu Chandran 


Son 


29 


3 


Nandana Chandran 


Daughter 


19 


No : B5-12059 / 2021 


07-12-2021 


Notice is hereby given to all to whom it may be concern that Rosalind Savy Arackal House Nadukkara Kara , 
Muvattupuzha Village , Moovattupuzha Taluk of Ernakulam District has filed an application for a legal heirship certificate to 
produce for various purposes in respect of the legal heirs of her husband late Savy Issac Arackal House Nadukkara Kara 
who expired on 26-10-2021 and that it has been reported to this office that the persons named in the scheduled below are 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1547 


Revenue Department 


11th January 2022 


the legal heirs of the said late Savy Issac . that it is proposed to issue a legal heirship certificate according to this to the 
applicant Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above said members 
for receiving the claims . objections , if any against the issue of the said legal heirship certificate should be filed in person 
before the Tahasildar , Moovattupuzha within 30 days from the date of publication of this notice in the Kerala Government 
Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Rosalind Savy 


Wife 


59 


2 


Sanju Savy 


Son 


32 


3 


Sandra Savy 


Daughter 


29 


No : B5-12060 / 2021 


07-12-2021 


Notice is hereby given to all to whom it may be concern that Saneer K M Kunnappillichalil House Kavunkara Kara , 
Velloorkunnam Village , Moovattupuzha Taluk of Ernakulam District has filed an application for a legal heirship certificate to 
produce for various purposes in respect of the legal heirs of his father late Maideenkutty Kunnappillichalil House Kavunkara 
Kara who expired on 11-10-2021 and that it has been reported to this office that the persons named in the scheduled below 
are the legal heirs of the said late Maideenkutty . that it is proposed to issue a legal heirship certificate according to this to 
the applicant Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above said 
members for receiving the claims . objections , if any against the issue of the said legal heirship certificate should be filed in 
person before the Tahasildar , Moovattupuzha within 30 days from the date of publication of this notice in the Kerala 
Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Suhara KP 


Wife 


61 


2 


Saneer KM 


Son 


40 


3 


Hajara Nishad 


Daughter 


35 


No : B5-12061 / 2021 


07-12-2021 


Notice is hereby given to all to whom it may be concern that Maya Chandrasekharan Kanakamangalam ( Kannattu ) Hous 
e Vazhappilly Kara , Velloorkunnam Village , Moovattupuzha Taluk of Ernakulam District has filed an application for a legal 
heirship certificate to produce for various purposes in respect of the legal heirs of her father late Gopalapillai KN 
Kanakamangalam ( Kannattu ) House Vazhappilly Kara who expired on 08-03-2017 and that it has been reported to this office 
that the persons named in the scheduled below are the legal heirs of the said late Gopalapillai K N. that it is proposed to 
issue a legal heirship certificate according to this to the applicant . Hence , it is proposed to issue a legal heir ship 
certificate accordingly in favour of the above said members for receiving the claims . objections , if any against the issue of 
the said legal heirship certificate should be filed in person before the Tahasildar , Moovattupuzha within 30 days from the 
date of publication of this notice in the Kerala Government Gazette . Belated applications and those sent by post will not be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1548 


KERALA GAZETTE 


Part III 


considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


CP Rajamma 


Wife 


84 


2 


Maya Chandrasekharan 


Daughter 


62 


3 


Chandrika 


Daughter 


58 


4 


Pradeep KG 


Son 


56 


5 


5 


Sheela Raveendran 


Daughter 


53 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1549 


Revenue Department 


11th January 2022 


Ernakulam District 


Moovattupuzha Taluk 


NOTICE 


നമ്പർ : ബി 5-95902021 


18-11-2021 


മൂവാറ്റുപുഴ താലൂക്കിൽ വെള്ളൂർക്കുന്നം വില്ലേജിൽ പെരുമറ്റം കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബഷീർ പി കെ , 
ഊരഞ്ചേരിയിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ സുഹറ ബഷീർ ബോധിപ്പിച്ച അപേക്ഷ വെള്ളൂർക്കുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുഹറ ബഷീർ 


ഭാര്യ 


60 


2 


സൗഭി ഷാജി 


മകൾ 


38 


3 


സജീന ഷമീർ 


മകൾ 


34 


4 . 


നസിയ ബഷീർ 


മകൾ 


29 


5 


മാഹിൻ ബഷീർ 


മകൻ 


25 


നമ്പർ : ബി 5-11785 / 2021 


27-11-2021 


മൂവാറ്റുപുഴ താലൂക്കിൽ മുളവൂർ വില്ലേജിൽ തൃക്കളത്തൂർ കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വത്സ വർഗ്ഗീസ് , 
ഊർപ്പായിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ ഫാ . ജോബി വർഗീസ് ബോധിപ്പിച്ച അപേക്ഷ മുളവൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 08-01-2020 - 
ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വർഗ്ഗീസ് ഒ വി 


| ഭർത്താവ് 


68 


2 


ഫാ . ജോബി വർഗീസ് 


മകൻ 


44 


3 


ജീന എൽദോ 


മകൾ 


40 


4 


മാത്യ 

വർഗീസ് 


| മകൻ 


38 


നമ്പർ : ബി 5-8892 / 2020 


27-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1550 


KERALA GAZETTE 


Part III 


അനന്തരാവകാശ 


മൂവാറ്റുപുഴ താലൂക്കിൽ വെള്ളൂർക്കുന്നം വില്ലേജിൽ പെരുമറ്റം കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബഷീർ ടി എം , 
താഴത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ബീന ബോധിപ്പിച്ച അപേക്ഷ വെള്ളൂർക്കുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-10-2019 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബീന 


ഭാര്യ 


51 


2 


| ബിൻസി ഹുസ്സൻ ( പരേതൻറ ആദ്യ ഭാര്യയിലെ മകൾ 


| മകൾ 


27 


3 


സനബ മക്കാർ 


സഹോദരി 


62 


4 


നസീമ കരിം 


സഹോദരി 


60 


5 


സഹോദരൻ 


58 


| ടി എം ഷിയാസ് 
| ടി എം അസീസ് 


6 


സഹോദരൻ 


55 


നമ്പർ : ബി 5-11573 / 2021 


27-11-2021 


അനന്തരാവകാശ 


മൂവാറ്റുപുഴ താലൂക്കിൽ മഞ്ഞള്ളൂർ വില്ലേജിൽ കാപ്പ് കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രവീന്ദ്രനാഥ് വി ബി , 
വാരിക്കാട്ട് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മാതാവ് ഗൗരി ബോധിപ്പിച്ച അപേക്ഷ മഞ്ഞള്ളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശ്യാമള രവീന്ദ്രനാഥ് 


ഭാര്യ 


57 


2 


അർജുൻ രവി 


മകൻ 


27 


3 


| അർച്ചന രവി 


മകൾ 


23 


4 


ഗൗരി 


മാതാവ് 


83 


നമ്പർ : ബി 5-11460 / 2021 


27-11-2021 


മൂവാറ്റുപുഴ താലൂക്കിൽ മുളവൂർ വില്ലേജിൽ മാനാറി കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി ജോസഫ് ( വർക്കി 
ജോസഫ് ) , മുല്ലശ്ശേരിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ തമ്പി എം ജോസഫ് ബോധിപ്പിച്ച അപേക്ഷ മുളവൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24 
10-2015 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1551 


Revenue Department 


11th January 2022 


ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


61 


2 


തമ്പി എം ജോസഫ് 

ഡോളി എം ജോസഫ് 
| മിനി എം ജോസഫ് 


മകൾ 


59 


3 


മകൾ 


52 


4 


സിസി എം ജോസഫ് 


| മകൾ 


49 


നമ്പർ : ബി 5-9094 / 2021 


26-11-2021 


13 


മൂവാറ്റുപുഴ താലൂക്കിൽ വെള്ളൂർക്കുന്നം വില്ലേജിൽ പെരുമറ്റം കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് ലബ്ബ , 
പീടികക്കുടിയിൽ ( പീടികക്കൂടി , വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ ബഷീർ മുഹമ്മദ് ബോധിപ്പിച്ച അപേക്ഷ വെള്ളൂർക്കുന്നം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
11-2001 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ഗ 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബഷീർ മുഹമ്മദ് 


മകൻ 


58 


2 


നസീമ 


മകൾ 


62 


നമ്പർ : ബി 5-11459 / 2021 


27-11-2021 


അനന്തരാവകാശ 


മൂവാറ്റുപുഴ താലൂക്കിൽ മുളവൂർ വില്ലേജിൽ മാനാറി കരയിൽ 

മുളവൂർ വില്ലേജിൽ മാനാറി കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്നമ്മ ജോസഫ് , 
മുല്ലശ്ശേരിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ തമ്പി എം ജോസഫ് ബോധിപ്പിച്ച അപേക്ഷി മുളവൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 05-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


61 


2 


മകൾ 


59 


| തമ്പി എം ജോസഫ് 

ഡോളി എം ജോസഫ് 
| മിനി എം ജോസഫ് 
സിസി എം ജോസഫ് 


3 


| മകൾ 


52 


4 


| മകൾ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1552 


KERALA GAZETTE 


Part III 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.11 04:39:13 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


